Regn . No . KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No. KL/TV (N )/634 /2015 - 17 


കേരള സർക്കാർ 
Government of Kerala 

2015 


GOVERN 


.. 
. OWN 


Cºn môi 
WMENT OF 


CRALA 


LS 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


beijo 4 1 


MIJOMM 100 , 

- ചൊവ്വ 


2015 2M2010 13 
13th January 2015 

1190 WM2 29 
29th Dhanu 1190 


നമ്പർ 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


1936 6190910 23 
23rd Pousha 1936 


PART III 


Industries Department 


Vizhinjam Circle as Liquidator. He will take charge of the 
assets and records of the society immediately and report 
the date of taking charge of the society and periodical 
report on the process of the work will be forwarded 
promptly. 

(Sd .) 
Deputy Registrar. 


Proceedings of the Deputy Registrar, 

District Industries Centre , 

Thiruvananthapuram 

(Present : K . Balachandran Nair ) 
No. CS. 5/5830 /2011. 

20th September 2014 . 
Sub : — HLI— Liquidation — M /s. Durga Harijan HWCS 

T .727 — Appointment of Liquidation 

Reauthorization — Orders issued . 
Read : — This office order of even No . dated 9 -6 -2011. 

Vide reference cited above , Sri Chandrababu , Senior 
Co - operative Inspector (HL ) , Vizhinjam Circle was 
appointed as the Liquidator of M /s . Durga Harijan 
HWCS T .727. Now he has been transferred from 
that office . Hence this order. 

ORDER 


Proceedings of the Deputy Registrar, 

District Industries Centre , 

Thiruvananthapuram 
( Present : K . Balachandran Nair ) 


No. CS. 5 /5839 /2011. 


20th November 2014 . 


Sub : — HLI — Liquidation — M /s . Attipra HWCS Ltd . 

No . 3344 — Appointment of Liquidator 

Reauthorization — Orders issued . 
Read: — This office order of even No. dated 9 -6 - 2011 . 


In the circumstances stated above , I in exercise of 
powers conferred on me under Section 71 (2) of the KCS 
Act 1969 do hereby Order the winding up of the affairs 
of M /s . Durga Harijan HWCS T .727 and reauthorise 
Sri B . Vinod Kumar, Junior Co -operative Inspector, 


Vide proceedings cited above , Sri C . Raju , Senior 
Co -operative Inspector, Chirayinkeezhu was appointed as 
the Liquidator of M /s. Attipra HWCS Ltd . No. 3344 . Now 
he has been promoted from that office. Hence this order . 


489 


KERALA GAZETTE 


[PART III 


കോഴ ഞ്ചേരി) എന്ന മേൽ വി ലാ സ ത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 60 ദിവസത്തിനുശേഷം ഉന്നയിക്കപ്പെടുന്ന 
യാതൊരു ബാധ്യ ത ക ളോ അ വ കാ ശ ങ്ങളോ പരി ഗ ണി 
ക്കപ്പെടുന്നതല്ല എന്ന് അറിയിച്ചുകൊള്ളുന്നു . 


ORDER 
In the above circumstances stated above , I in 
exercise of powers conferred on me under Section 71 (2 ) 
of the KCS Act 1969 do hereby Order the winding up of 
the affairs of M / s. Attipra HWCS Ltd . No. 3344 and 
reauthorise Smt. Jayanthi, V., Senior Co -operative 
Inspector, Chirayinkeezhu Circle as Liquidator. She will 
take charge of the assets and records of the society 
immediately and report the date of taking charge of the 
society and periodical report on the process of the work 
will be forwarded promptly. 

- ( Sd .) 
Deputy Registrar. 


റാന്നി ബ്ലോക്ക് മാച്ച് വർക്കേഴ്സ് 

ഐ . സി .എസ്.എസ്.ഇൻഡ്. ക്യൂ - 242 
(ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ- 1, 
ജില്ലാ വ്യവസായ കേന്ദ്രം, 
കോഴഞ്ചേരി). 


(ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


ക്ലെയിം നോട്ടീസ് 


പ്ലെയിം നോട്ടീസ് 


നമ്പർ 


ജെ . സി . ഐ . 1- 242 / 2014 . 


2014 ഡിസംബർ 8 . 


- റാന്നി ബ്ലോക്ക് മാച്ച് വർക്കേഴ്സ് ഐ . സി. എസ്. എസ്. 
ഇൻ ഡ്. ക - 242 ലിക്വി ഡേ റ്റർ ( ജൂ നി യർ സഹ ക രണ 
ഇൻസ്പെക്ടർ- 1, ജില്ലാ വ്യവസായ കേന്ദ്രം, കോഴഞ്ചേരി) 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം ചട്ടം 69 ( 2 ) 
പ്രകാരം പരസ്യപ്പെടുത്തുന്നത്. 


- നമ്പർ ജെ . സി . ഐ . എം . എൽ./578/ 2014. 2014 നവംബർ 26. 

-- വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 
17 - 11 - 2014 - ലെ ഡി / 1612 / 14 നമ്പർ ഉത്ത രവ് പ്രകാരം 
ലിക്വിഡേ ഷനിലായ അംബേദ്കർ എസ്. റ്റി . ബിൽഡിംഗ് 
മെറ്റീരിയൽ ട്രൈബൽ വർക്കേഴ്സ് വ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ S .IND ( W ) 60 , പാക്കം പി . ഒ . 
എന്ന സംഘം സമാപ്തീകരിക്കുന്നതിനായി മാനന്തവാടി 
താലൂക്ക് വ്യവസായ ഓഫീസിലെ ജൂനിയർ സഹകരണ 
ഇൻ സ് പ ക് ടർ എന്നവരെ പസ്തുത സം ഘ ത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതാകുന്നു . ടി സംഘത്തിൽനിന്നും 
ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടെങ്കിൽ ആ 
വിവരം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
രണ്ട് മാസ ത്തി നകം ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ 
ചുമതലപ്പെട്ട ഏജന്റ്മുഖേനയോ രേഖാമൂലം അറിയിക്കണ 
മെന്നുള്ള വിവരം എല്ലാ സംഘാംഗങ്ങളേയും ഇടപാടുകാരേയും 
പൊതുജനങ്ങളേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


പത്ത നം തിട്ട ജില്ലാ വ്യവസായ കേന്ദ്രം ജ ന റ ൽ 
മാനേജരുടെ 3 - 12 - 2014 - ലെ ഡി . 4867 / 14 -ാം നമ്പർ നടപടിക്രമം 
അ നു സ രിച്ച് ടി സൊസൈറ്റിയുടെ പ്രവർത്ത ന ങ്ങ ൾ 
സമാപീകരിക്കുന്നതിന്എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. 
ആക യാൽ ടി സൊസൈറ്റിയിൽ നിന്നും എന്തെ ങ്കിലും 
തുകകൾ കിട്ടുവാനുള്ള ആളുകൾ അവയുടെ വിശദാംശങ്ങൾ 
( ഈ നോട്ടീസ് പ്രസിദ്ധം ചെയ്ത് ) 60 ദിവ സ ത്തി നകം 
ലിക്വി ഡേ റ്റർ , റാന്നി ബ്ലോക്ക് മാച്ച് വർക്കേഴ് സ് 

എ . സി . എസ്. എസ്. ഇൻ ഡ്. ക . - 242 ( ജൂ നി യർ 
സഹകരണ ഇൻസ്പെക്ടർ - 1, ജില്ലാ വ്യവസായ കേന്ദ്രം, 


അംബേദ്കർ എസ്. റ്റി . ബിൽഡിംഗ് 
മെറ്റീരിയൽ ട്രൈബൽ വർക്കേഴ്സ് 
വ്യവസായ സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ S.IND ( W ) 60, 
പാക്കം പി . ഒ. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


490 


